GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

200 


सत्यमेव जयते 


Reg. No. KLTV ( N ) / 634/ 2018-20 


മ 


കാ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Forest Department 


അച്ചൻകോവിൽ ഡിവിഷൻ 


ഇ - ലേലപ്പരസ്യം 


നമ്പർ എ3-14002020 . 


2020 മേയ് 29 . 


അച്ചൻകോവിൽ ഡിവിഷനിലെ കാനയാർ റെയിഞ്ചിൽപ്പെട്ട 1974 കാനയാർ തേക്ക് തോട്ടത്തിൽ നിന്നും ഇടവെട്ടിലൂടെ 
ശേഖരിച്ചതും ഇതോടൊപ്പം ചേർക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ നാലാംതരം തേക്ക് തടികൾ, തേക്ക് കഴകൾ, 
എന്നിവയും കൂടാതെ കല്ലാർ റെയി ഞ്ചിലെ 1970 ആല പാടി തേക്ക് തോട്ടത്തിൽ നിന്നും അന്തിമ ഇട വെട്ടിലൂ ടെ 
ശേഖരിച്ച നാലാംതരം തേക്ക് തടികൾ, തേക്ക് ബില്ലറ്റ്, തേക്ക് കഴകൾ എന്നിവയും അച്ചൻകോവിൽ റെയിഞ്ചിലെ 1953 കമ്പിലൈൻ 
ബിറ്റ്-2 തേക്ക് തോട്ടം, 1968 മാച്ച്വുഡ് ശവക്കോട്ട ബിറ്റ് 1 & 2, 1969 മാച്ച്വുഡ് കൂരാംപാറ ബിറ്റ്-1 എന്നീ തോട്ടങ്ങളിൽ നിന്നും 
അന്തിമവെട്ടിലൂടെ ശേഖരിച്ച നാലാംതരം തേക്ക് തടികൾ, തേക്ക് കഴകൾ, തേക്ക് ബില്ലറ്റ്, പാഴ്സര വിറക് എന്നിവയും 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഫോറസ്റ്റ്, ലാന്റ് & റിസോഴ്സസ്) അവർകളുടെ 21-11-2015 - ലെ 

പാ (4) -26243 / 13 -ാം നമ്പരായി 15-12-2015 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റ് വാല്യം 4- ൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള പൊതുദർഘാസ് 
ലേല വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും കൂടാതെ ഇതിലേക്കായി M/s. MSTC, Ltd. 
www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകൾക്കും വിധേയമായി ഇ - ലേലത്തിലൂടെ 
വിൽപ്പന നടത്തുന്നതാണ്. ചുവടെ ചേർക്കുന്ന പട്ടികയിൽ വിവരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ, ടി ഇ - ലേലത്തിന് മുൻപുവരെ 
ശേഖരിച്ച് അട്ടിവയ്ക്കുന്നഉൽപ്പന്നങ്ങളും ടി ഇ - ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ 


Gaz , No. 2412020/DTP (Forest ). 


203 


16th JUNE 2020) 


FOREST DEPARTMENT 


362 


ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിനുമുൻപ് നിയമപ്രകാരമുള്ള നിരതദ്രവ്യം ഇ - പേയ്മെന്റ്( ഇ - ട്രഷറി/ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 
എം.എസ്.റ്റി.സി. ലിമിറ്റഡ് വഴി കെട്ടിവയ്ക്കേണ്ടതാണ്. ഇ - ലേലത്തിൽ പങ്കുകൊള്ളുന്ന വ്യക്തിയുടെ രജിസ്ട്രേഷൻ നമ്പർ 


നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. വിജയിക്കുന്ന ഇ - ലേലക്കാരന്, 

ഇ - ലേലതുകയുടെ 35 % തുക ലേല 


സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ്) ദിവസങ്ങൾക്കകം അടക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കകം ലേലംകൊണ്ട് 
ഉൽപ്പന്നങ്ങളുടെ തുക അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയാൽ ലേലക്കാരന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 
ആയത് ഒരു കാരണവശാലും തിരിച്ച് നൽകാത്തതുമാണ്. ബാങ്കുകൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് മാറ്റുന്നതിന്ഏതെങ്കിലും കമ്മീഷൻ ഈടാ 


ക്കുകയാണെങ്കിൽ ആയത് ലേലക്കാരൻ നൽകേണ്ടതാണ്. വിജയിയായ ഇ - ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 


നിലവിലുളളതുമായ ജി.എസ്.റ്റി., വനവികസന നികുതി, വരുമാന നികുതി, മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതുണ്ട്. 


ഇ - ലേല ( പമാ ണ ങ്ങളും ഇ - ലേല ഷഡ ളും WWW.mstcecommerce.com എന്ന വെബ് സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി സമർപ്പിക്കുന്ന നിരതദ്രവ്യം SBT-യുടെ Internet Online Banking വഴിയോ, മറ്റ് 
ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി 

സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല പ്രമാണങ്ങൾ സമർപ്പിയ്ക്കാൻ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ്ഉപയോഗിക്കേണ്ടതാകുന്നു . എല്ലാ ഇ - ലേലപ്രമാണങ്ങളും www.mstcecommerce.com 
എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേലപ്രമാണങ്ങൾ www.mstcecommerce.com 
വെബ്സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേലപ്രമാണങ്ങൾ ഒരു 


കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ.ഐ.സി.- യിൽ നിന്നോ www.mstcecommerce.com വെബ്സൈറ്റിൽ 
പറഞ്ഞിരിക്കുന്ന Helpdesk ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന്ആവശ്യമായ 
വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും, ഇ - മെയിൽ 


അഡ്രസ്സും) ഇ - ലേല പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ഇ - ലേലപ്രമാണങ്ങൾ 


നിരസിക്കപ്പെടുന്നതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ്ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും 


വനം വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


ടി 


ഇ- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും 


കൈയ്യൊപ്പും 


സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവെയ്ക്കുന്നതോടൊപ്പം 
ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല 
പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും 
അളവും നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഇ - ലേലത്തിന് ശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . ഈ 


വിജ്ഞാപന തീയതിക്കു മുൻപായി ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾഎന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി 
ഇ - ലേലത്തിന് ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി 


വരുന്ന പക്ഷം ആയത് കഴിച്ചുള്ളഉൽപ്പന്നങ്ങൾമാത്രമേ വിൽക്കുകയുള്ളു. വിവിധ തോട്ടങ്ങളിലെ ജോലികൾ നടന്നു കൊണ്ടിരിക്കുന്ന 
തിനാൽ ലേലത്തിന് മുൻപ് വരെ ഡബ്ബിംഗ് ഡിപ്പോയിൽ ഇറക്കി വോട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടി ടി ഇ - ലേലത്തിൽ 
ഉൾപ്പെടുത്തിവിൽക്കുന്നതായിരിക്കും. 


204 


16th JUNE 2020) 


FOREST DEPARTMENT 


363 


പട്ടിക 


കമ 


റെയിഞ്ചും 


ഉല്പന്നത്തിന്റെ 


അളവ് (ഉദ്ദേശം) 


റിമാർക് 


തോട്ടത്തിന്റെ 

പേര് 


ഉല്പന്നങ്ങൾ 
അട്ടിവച്ചിരിക്കുന്ന 


നമ്പർ 


ഇനം 


ഇ - ലേല 
തീയതികളും 


സ്ഥലം 


(1) 


( 2) 


(3 ) 


( 4 ) 


( 6 ) 


(7 ) 


7-8-2017 , 


1 


കാനയാർ 


നാലാതരം 
തേക്ക് തടികൾ 


4.232 ഘന മീറ്റർ 

(Lote No. 
28/17 / Knr) 


24-10-2017 & 


30-6-2020 


100 എണ്ണം 


28-7-2020 


1974 തേക്ക് 

തോട്ടം, കാനയാർ 
ബിറ്റ്-1 


1968 ഈട്ടി 

തോട്ടം 


മൂന്നാംതരം 
തേക്ക് കഴകൾ 


22-1-2018 എന്നീ 
തീയതികളിൽ 
ഉൽപ്പന്നങ്ങൾ 


26-8-2020 


(Lote No. 
86 /17/ Knr ) 


24-9-2020 


ലേലം കൊണ്ട 


23-10-2020 


25-11-2020 & 


25-12-2020 


( ശ്രീ . എസ്. 
ഹസ്സൻകുട്ടി, 

മേപ്പുറത്ത് 
ടിംബേഴ്സ്, 


മങ്ങാരം പി . ഒ ., 


കോന്നി എന്നി 


ലേലക്കാരന്റെ 
പൂർണ്ണ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ 


ണ 


നടത്തുന്ന 


പുനർ ഇ - ലേലം 


അഞ്ചാംതരം 


265 


തേക്ക് കഴകൾ 


എണ്ണം 


ണ 


2 


കല്ലാർ 


നാലാം തരം 


4-8-2017 - ൽ നടന്ന 


1970 ആലപ്പാടി 
തേക്ക് തോട്ടം 


തേക്ക് തടികൾ 


30-6-2020 


ഈ - ലേലത്തിൽ 


28-7-2020 


15.905 ഘന മീറ്റർ 
(lote No. 
157 /17/ KIr, 
161 /17/ Klr, 
169 /17/ Kir & 
171 / 17 / Klr ) 


ഉൽപ്പന്നങ്ങൾ 


26-8-2020 


ലേലം കൊണ്ട 


24-9-2020 


ശ്രീ. എസ്. ഹസ്സൻകുട്ടി, 


23-10-2020 


രണ്ടാം തരം 


25-11-2020 & 


മേപ്പുറത്ത്ടിംബേഴ്സ്, 


തേക്ക് കഴകൾ 


50 എണ്ണം 
(lot No. 
100 /17/ Klr.) 


25-12-2020 


മങ്ങാരം പി . ഒ ., കോന്നി 


എന്ന ലേലക്കാരന്റെ 
പൂർണ്ണ നഷ്ടോത്തര 


വാദിത്വത്തിൽ നടത്തുന്ന 


പുനർ ഇ - ലേലം 


അഞ്ചാം തരം 


200 


തേക്ക് കഴകൾ 


എണ്ണം 


തേക്ക് ബില്ലറ്റ് 


ബറി 


149.15 മെടിക് 

ടൺ 


205 


16th JUNE 2020 ) 


FOREST DEPARTMENT 


364 


( 2) 


(3 ) 


( 5 ) 


(7 ) 


3 


അച്ചൻകോവിൽ 


പാഴ്മര വിറക് 


5.05 മെട്രിക്ടൺ 


1953 കമ്പിലൈൻ 

ബിറ്റ്-2 


പള്ളിമുണ്ടാൻ 
ഡമ്പിംഗ് ഡിപ്പോ 


12-6-2020 


22-6-2020 


9-7-2020 


1000 എണ്ണം 


17-7-2020 


1968 മാച്ച്വുഡ് 
ശവക്കോട്ട ബിറ്റ് 1 

തോട്ടം 


പള്ളിമുണ്ടാൻ 
ഡംബിംഗ് ഡിപ്പോ 


മൂന്നാംതരം 
തേക്ക് കഴകൾ 


7-8-2020 


4 


17-8-2020 


അഞ്ചാം തരം 


486 എണ്ണം 


3-9-2020 


തേക്ക് കഴകൾ 


14-9-2020 


തേക്ക് ബില്ലറ്റ് 


1-10-2020 


166.2 മെടിക് 
ടൺ 


12-10-2020 


2-11-2020 


100 എണ്ണം 


12-11-2020 , 
1-12-2020 & 


1968 മാച്ച്വുഡ് 
ശവക്കോട്ട ബിറ്റ് 2 

തോട്ടം 


പള്ളിമുണ്ടാൻ 
ഡംബിംഗ് ഡിപ്പോ 


മൂന്നാം തരം 
തേക്ക് കഴകൾ 


324 എണ്ണം 


അഞ്ചാം തരം 


14-12-2020 


5 


തേക്ക് കഴകൾ 
തേക്ക് ബില്ലറ്റ് 


73.6 മെട്രിക് ടൺ 


പാഴ്മര വിറക് 


694.35 മെടിക് 

ടൺ 


നാലാം തരം 


200 എണ്ണം 


1969 മാച്ച്വുഡ് 

തോട്ടം 
കൂരാംപാറ 


പള്ളിവാസൽ 
ഡംബിംഗ് ഡിപ്പോ 


6 


തേക്ക് കഴകൾ 


അഞ്ചാം തരം 


23 എണ്ണം 


തേക്ക് കഴകൾ 


തേക്ക് ബില്ലറ്റ് 


170. 15 മെടിക് 

ടൺ 


പാഴ്മര വിറക് 


816.25 മെടിക് 

ടൺ 


സർക്കാർ താൽപര്യാർത്ഥം പ്രത്യേകമായി വിജ്ഞാപനം ചെയ്യുന്നത്എന്തെന്നാൽ 7-8-2017, 24-10-2017 & 22-1-2018 എന്നീ 
തീയതികളിൽ നടന്ന ഇ - ലേലത്തിൽ കാനയാർ റെയിഞ്ചിലെ 28/17/Knr, 86 / 17 / Knr എന്നീ ലോട്ടുകളിൽപ്പെട്ട ഉൽപ്പന്നങ്ങളും കൂടാതെ 
4-8-2017- ൽ നടന്ന ഇ - ലേലത്തിൽ കല്ലാർ റെയിഞ്ചിലെ 100{ 17 { Klr, 157 {17 { Klr, 161/17 { Klr , 169 { 17 { Klr & 171 17{ Klr എന്നീ 

ലോട്ടു ക ളിൽപ്പെട്ട ഉൽപ്പന്ന ങ്ങളും ലേം കൊണ്ട് വീഴ്ച്ചക്കാ ര നായ ശ്രീ . എ സ്.ഹസ്സൻകുട്ടി, മേപ്പു റത്ത് ടിംബേഴ്സ്, 
മങ്ങാരം പി.ഒ, കോന്നി, പത്തനംതിട്ട എന്ന ലേലക്കാരന്റെപൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ നടത്തുന്നപുനർ ഇ - ലേലമാണ്. 


ഇ - ലേല തീയതി - 12-6-2020, 22-6-2020, 30-6-2020, 9-7-2020 , 17-7-2020, 28-7-2020, 7-8-2020, 17-8-2020 , 26-8-2020, 3-9-2020 , 


14-9-2020, 24-9-2020 , 01-10-2020 , 12-10-2020, 23-10-2020 , 2-11-2020 , 12-11-2020, 25-11-2020 , 01-12-2020, 14-12-2020 & 28-12-2020. 


നിരതദ്രവ്യം: 
തേക്ക് തടികൾ - 


50,000 


തേക്ക്ഴ, തേക്ക് ബില്ലറ്റ്, പാഴ്വര വിറക് 


3 20,000 


ഇ - ലേലത്തിൽ ഏറ്റവും കൂടിയ ഉചിതമായ തുക രേഖപ്പെടുത്തുന്ന ലേലക്കാരുടെ പേരിൽ ഇ - ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 


ഇ - ലേലത്തിൽപങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ബാംഗ്ളൂർ എം . എസ്. റ്റി . സി . ലിമിറ്റഡിന്റെഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 
ഇ - ലേല നിബന്ധനകൾ എം .എസ്. റ്റി. സി. ലിമിറ്റഡിന്റെ www. mstcecommerce . com . എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


206 


16th JUNE 2020 ] 


FOREST DEPARTMENT 


365 


കൂടുതൽ വിവരങ്ങൾ അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽ നിന്നോ, അച്ചൻകോവിൽ റെയിഞ്ച് 
ഫോറസ്റ്റാഫീസറുടെയോ കല്ലാർ റെയിഞ്ച് ഫോറസ്റ്റാഫീസറുടെയോ കാനയാർ റെയിഞ്ച് ഫോസ്റ്റാഫീസറുടെയോ കാര്യാലയത്തിൽ 
mlemo(ou cool Blom68139100 ( 

wycool muovoro eisjoom . 


wloflo6m08Googonom , coajacacolo 


- 


0475-2342315 


റെയിഞ്ച് ഫോറസ്റ്റാഫീസ്, അച്ചൻകോവിൽ - 0475-2342530 


റെയിഞ്ച് ഫോറസ്റ്റാഫീസ്, കല്ലാർ - 0475-2342551 


റെയിഞ്ച് ഫോറസ്റ്റാഫീസ്, കാനയാർ - 0475-2342532. 


No. A3-1400 / 2020 . 


29th May 2020 . 


It is hereby notified that Teak timber IV , Teak Poles, Teak billet & Jungle wood fire wood collected through final 
thinning & final felling from 1974 Teak Plantation at Kanayar in Kanayar Range , 1953 TP Kambiline , Bit-II , 1968 MW 
Plantation at Savacotta Bit- I & II and 1969 MW Plantation Koorampara in Achencovil Range and 1970 TP Alappady in 
Kallar Range will be sold through e - Auction as shown in the schedule, by M /s. MSTC Ltd., Bangalore , subject to the 
conditions published by the M /s. MSTC Ltd. and in the Kerala Gazette No. 49 , Vol. IV dated 15-12-2015 vide Notification 
No. Pro . (4 ) 26243/13 dated 21-11-2015 of the Additional Principal Chief Conservator of Forests (P ), Thiruvananthapuram 
and other conditions prevalent in the Forest Department. Besides the quantity shown in the schedule , the quantity if any 
delivered to dumping depots before the date of e - Auction and that could be lotted immediately before the e -auction will 
also be placed in the proposed e -auction . Those who wish to participate in the e -auction have to remit EMD as shown 
in the schedule as e -payment before the e -auction through MSTC limited . Registration number of the bidder should be 
entered while remitting the EMD amount. Bidders those who are registered and have remitted the EMD before the 
e - auction will be permitted to take part in the e - auction . Successful bidders will have to remit 35 % of the bid amount 
within 7 ( seven ) days after obtaining the confirmation of e- auction sale from MSTC . If any successful bidder fails to remit 
the 35 % amount within the stipulated time, the EMD will be forfeited to Govt . and which is non -refundable under any 
circumstances. If any of the Banks demand a commission for converting the Demand Draft to cash , the bidder will have 
to suffer the commission charges. Successful bidders will also have to remit the balance value, Forest Development Tax , 
GST, Income Tax and such other taxes that are prevailing at the time of e- auction within the stipulated time limit. 


e -Auction documents and connected records are available in the website : www.mstcecommerce.com . The Earnest 
Money Deposit should be submitted on e -payment/e - treasury /demand draft/MSTC through the internet online banking of 
SBT or through NEFT for other banks. For submission of e -auction visit the website : www.mstcecommerce.com . The 
e - auction documents submitted manually /through post will not be entertained . 


Online e -Auction /bids are to be accompanied with relevant documents. Any further clarification on this 
e -Auction can be obtained from NIC /the e - Auction Helpdesk number available in the website www.mstcecommerce.com 
and from the office of the Divisional Forest Officer , Achencovil during the office hours. The details regarding e- Payment 
( Bidder s Bank Account No. where he /she is having core banking facility and email ID ) should be submitted along with 
the e - Auction documents . e - Auction documents with out these details will not be accepted . The Forest Department will 
not be responsible for any inconvenience or loss to the Bidder while uploading /downloading the documents . 


The bidders who wish to participate in the e -auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned village officer, or any other approved identity documents 
along with the EMD through online . Those who do not produce any approved identity card or certificate will not be 
eligible to participate in the e - auction . 


Intending persons may ensure the quantity and quality of materials put up for e - auction before the 
commencement of the same and no complaints will be entertained after the e -auction . In case any Govt. Department 
requires any of the materials put up for the e -auction, the quantity remaining after their selection only will be re - auctioned . 
The quantity that may become ready for sale after the publication of this notification will also be included in the 
e -auction. Any further notification to the sale conditions that may be issued by the Government after the issuance of 
this notification will also be applicable to this e- auction . The unsold materials in the e - auction will be re -auctioned . 


Further details and information can be had from this office or the concerned Range Offices, Achencovil, Kallar & 
Kanayar during working hours. 


Gaz . No. 24 /2020 /DTP (Forest ). 


207 


16th JUNE 2020 ] 


FOREST DEPARTMENT 


366 


SCHEDULE 


Quantity 


Remarks 


Sl. 
No. 


Range & 
Auction 
Dates 


Name of 
Plantation 


Name of 
Dumping Site 


Species & 

Class 


1 


Teak 
Timber IV 


Kanayar 
30-6-2020 , 
28-7-2020 , 
26-8-2020 , 
24-9-2020 , 


1974 TP Kanayar 

Bit 1 


1968 Rose 
wood 
Plantation 


Teak 
Poles III 


Re- Auction sale of 
4. 232M 

Produces at the 
(Lot No. 28 / 17 /Knr) 

risk and loss of 
Sri S. Hassankutty, 

Meppurath Timbers, 
100 Nos . 

Mangaram P. O., 
(Lot No. 86 / 17 /Knr) 

Konni 
( e -auction dated 

7-8-2017 , 
24-10-2017 & 
22-1-2018) 


23-10-2020 , 
25-11-2020 & 


25-12-2020 


Teak Poles V 


265 Nos. 


2 


Kallar 
30-6-2020 , 


Teak 
Timber IV 


15.905M 
(Lot No. 157/17 Klr , 
161/ 17 /KI , 

169/ 17 /Klr & 
171/ 17 /Klr) 


1970 TP 


28-7-2020 , 
26-8-2020 , 
24-9-2020 , 
23-10-2020 , 
25-11-2020 & 


Re- Auction sale of 
Produces at the 

risk and loss of 
Sri S. Hassankutty , 
Meppurath Timbers 
Mangaram P. O., 

Konni 
( e -auction dated 

4-8-2017 ) 


Anakuthy 
Dumping 
Depot 


Alappady 


Teak 

50 Nos . 
Poles II C (Lot No. 100/ 17 /Klr.) 


25-12-2020 


200 Nos. 


Teak 
Poles V 


Teak Billet 


149.15 MT 


3 


Achencovil 


JWFW 


5.05 MT 


1953 TP 
Kambiline 
Bit- II 


Pallimundan 
Dumping 
Depot 


12-6-2020 , 


4 


22-6-2020 , 


9-7-2020 , 


Teak Poles III 


1000 Nos. 


1968 MW 
Plantation 
Savacotta 
Bit - I 


Pallimundan 
Dumping 
Depot 


17-7-2020 , 


Teak Poles V 


486 Nos . 


7-8-2020 , 


Teak Billet 


166.2 MT 


5 


17-8-2020 , 


1968MW 


Teak Poles III 


100 Nos. 


3-9-2020 , 


Savacotta Bit - II 


Pallimundan 
Dumping 
Dept. 


Teak Poles V 


324 Nos. 


14-9-2020 , 


1-10-2020 , 


Teak Billet 


73.6 MT 


12-10-2020 , 


JWFW 


694.35 MT 


6 


2-11-2020 , 
12-11-2020 , 


Teak Poles IV 


200 Nos. 


1969 MW 
Koorampara 


1-12-2020 & 


Pallivasal 
Dumping 
Depot 


Teak Poles V 


23 Nos . 


14-12-2020 


Teak Billet 


170.15 MT 


JWFW 


816.25 MT 


208 


16th JUNE 2020) 


FOREST DEPARTMENT 


367 


I 


It is specially notified for the best interest of the State that the following lots which were sold in the 
e- Auctions held on 7-8-2017 , 24-10-2017 & 22-1-2018 vide Lot No. 28 /17/ Kar, 86/17/ Knr, pertains to 
Kanayar Range and the lots which were sold in the e-Auction held on 4-8-2017 vide Lot No. 100 /2017/Klr , 
157/17/ Klr, 161/17/ KIr, 169 /17/ Kir & 171 /17/ Klr in respect of Kallar Range are proposed to be sold at the 
risk and loss of Sri S. Hassankutty , Meppurath Timbers , Mangaram P.O., Konni, Pathanamthitta District. 


Date of e -auction- 12-6-2020 , 22-6-2020 , 30-6-2020 , 9-7-2020 , 17-7-2020 , 28-7-2020 , 7-8-2020 , 17-8-2020 , 

26-8-2020 , 3-9-2020 , 14-9-2020 , 24-9-2020 ,1-10-2020 , 12-10-2020, 23-10-2020, 
2-11-2020 , 12-11-2020 , 25-11-2020 , 1-12-2020 , 14-12-2020 & 28-12-2020 . 


Earnest Money Deposit -Timber- 1 50,000 . 

Teak poles, Teak Billet & JWFW- Y 20,000 . 


The e -auction will be knocked down in the name of the highest bidders . 


Those who are interested to participate in the e -auction should be registered buyer online with MSTC 
limited , Bangalore. Conditions for e -aution will be available at the website www . mstcecommerce. com . 


Telephone No. Divisional Forest Office, Achencovil — 0475-2342315 


Range Forest Office , Achencovil 


0475 - 2342530 


Range Forest Office , Kallar — 0475 - 2342551 


Range Forest Office , Kanayar — 0475 - 2342532 


Office of the Divisional Forest Officer, 
Achencovil. 


( Sd.) 
Divisional Forest Officer, Achencovil 
(For and on behalf of Governor of Kerala ). 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോഴിക്കോട് 


ദർഘാസ് 

പരസ്യം 


നമ്പർ 


ഇ -113212019. 


2020 മേയ് 13. 


കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷനിൽപ്പെട്ട ചാലിയം സർക്കാർ തടി ഡിപ്പോ കോമ്പൗണ്ടിൽ അപകടകരമായി നിൽക്കുന്ന 
താഴെ പട്ടികയിൽ പറയുന്ന 16 മരങ്ങൾമുറിച്ച് ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ളഅവകാശം 2020ജൂൺ23 -ാം തീയതി 
വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷൻ ഫോറസ്റ്റ്ഓഫീസിൽ വച്ച് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 

സർവേറ്റർ ( സം ര ക്ഷ ണം ) അ വർകളുടെ 11 - 12 -2012-ലെ പാ - 26274112 -ാം നമ്പർറായി പസി ദ്ധീ ക രിച്ചിട്ടുള്ള 
ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി നിൽപ്പുമരങ്ങളുടെവിൽപ്പന സംബന്ധിച്ച് നിലവിലുള്ള മറ്റു വ്യവ 
സ്ഥകൾക്കും കൂടാതെ താഴെപറയുന്ന വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ദർഘാസിൽ പരസ്യമായി വിൽക്കുന്നതാണ്. 


കൺ 


പട്ടിക 


ഇനം 


മരങ്ങളുടെഎണ്ണം 


ഏകദേശ അളവ് 


കമ് 
നമ്പർ 


തടി ( കൃ . മി. 


വിറക് ( എം . ടി.) 


--- 


മട്ടി 


10 


7.404 


4.393 


2 


യൂക്കാലിപ്റ്റസ് 


4 


8.072 


11.395 


3 


തവളമരം 


1 


4.026 


3.759 


4 


മഴമരം 


1 


1.889 


1,469 


209 


16th JUNE 2020) 


FOREST DEPARTMENT 


368 


ദർഘാസ് തീയതിയും സമയവും 23-6-2020, 3 മണി. 


ദർഘാസ് 


ഫോറം നൽകുന്ന തീയതിയും സമയവും-- 16-6-2020, 10 മണി. 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും--23-6-2020 , 1 മണി വരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23-6-2020 ഉച്ചക്കുശേഷം 3 മണി. 


നിരതദ്രവ്യം- Y 4,710, 


ദർഘാസ് ഫോറത്തിന്റെ വില- 3 500 + GST. 


ഉടമ്പടി കാലാവധി ദർഘാസ് സ്ഥിരീകരണ അറിയിപ്പ് തീയതിമുതൽ 30 ദിവസംവരെ. 


ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുമ്പ് ? 4,710 - ന്റെ നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതാണ്. 
വിജയിക്കുന്ന ദർഘാസുകാരൻ ദർഘാസ് തുകയുടെ 35 % തുക ദർഘാസ് ദിവസം കെട്ടിവയ്ക്കേ ണ്ട താ ണ് . വിജ യി യായ 
ദർഘാസുകാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ജി. എസ്. ടി., വനവികസന നികുതി, വരുമാന നികുതി, 
മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതാണ്. 


വ്യവസ്ഥകൾ 


1. ദർഘാസ് ദിവസം പൊതു അവധിയായി വന്നാലോ മറ്റേതെങ്കിലും കാരണത്താലോ ദർഘാസ് നടത്താൻ കഴിയാതെ വന്നാൽ 

ടി ദർഘാസ് 24-6-2020 തീയതിയിലും ടി ദിവസവും നടക്കാതെ വന്നാൽ 25-6-2020 തീയതിയിലും പ്രസ്തുത സ്ഥലത്തും 
സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും. 


2. ദർഘാസ് ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. 


3 , 


ദർഘാസിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ദർഘാസിന് മുമ്പായി മരങ്ങളുടെ നിൽപ്പ് അവസ്ഥ കണ്ട് ബോധ്യപ്പെടേണ്ടതും 
അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ദർഘാസിന് ശേഷം പരിഗണിക്കുന്നതുമല്ല . 
4. ദർഘാസുകാരൻ നേരിട്ട് ദർഘാസിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ്അറ്റോർണി ഇല്ലാത്ത പകരക്കാരെ 
ദർഘാസിൽ പങ്കെടുപ്പിക്കുന്നതല്ല . 


5. ഇൻകം ടാക്സ് പാൻകാർഡ് കൈവ 

വശമില്ലാത്ത ആരേയും ദർഘാസിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 


6. ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


1 . 


വിജ യി ക്കുന്ന ദർഘാ സു കാ രന്പത ജോലി യു മായി ബന്ധ പ്പെട്ട ഓഫീസർമാ രേ യോ ആ ഫീ സു മായോ 
ഏതെങ്കിലും തരത്തിലുള്ളബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ധാരണാപതംദർഘാസ് ദിവസം ദർഘാസുകാരൻ ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ദർഘാസുകാരൻ ബന്ധപ്പെട്ട ഓഫീസർമാരുമായി ഏതെങ്കിലും തരത്തിലുള്ള 
ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള ദർഘാസ് റദ്ദ് ചെയ്ത് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി 
ദർഘാസ് പുനർ ദർഘാസ് ചെയ്യുന്നതാണ്. 
ദർ ഘാ സിന് ദിവ സ ങ്ങൾ ക്ക് 

ലഭി ക്കു ന്ന പോസ്റ്റ് ഓഫ്റു കളോ മറ്റേ തെ ങ്കിലും ത ര ത്തിലുള്ള 
പരാ തികളോ പ രി ഗ ണിക്കു ന്ന തില്ല . ഒരു ലക്ഷം രൂപ യിൽ കൂടു തൽ ദർഘാസ് തുക വരുന്ന കേസു ക ളിൽ 
ലേലത്തുകയുടെ10 %-ൽ കുറയാത്ത പോസ്റ്റ് ഓഫറുകളും ഒരു ലക്ഷത്തിൽ താഴെ ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേല 
ങ്ങൾക്ക് 20 ശതമാനത്തിൽ കുറയാത്ത പോസ്റ്റ് ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളു. കൂടാതെ താഴെപ്പറയുന്ന 
നിബന്ധനകളും പോസ്റ്റ് ഓഫറുകൾക്ക് ബാധകമാണ്. 


ശേഷം 


( എ ) 


ദർഘാസിൽ 7 ദിവസത്തിന് ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


( ബി ) 


പോസ്റ്റ് ഓഫറുകാരൻ യഥാർത്ഥ ദർഘാസുകാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി അടയ്ക്കേണ്ടതാണ്. 


( സി ) 


ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മറ്റു നികുതികളും ചെലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 
ആഫീസിൽ നിന്നും രജിസ്റ്റേർഡ് തപാൽ മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ ഒടുക്കി ഈ ഓഫീസിൽ 
ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫർ നൽകുന്ന ദർഘാസുകാരൻ നിൽപ്പുമരങ്ങളുടെ ഗുണനിലവാരവും മറ്റ് 
ദർഘാസ് വ്യവസ്ഥകളും ബോദ്ധ്യപ്പെട്ട ശേഷം നിശ്ചിത മുദ്രപ്പത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. പോസ്റ്റ് 
ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോധ്യപ്പെട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നപക്ഷം ഇതിൻമേൽ ആവശ്യമായ പരസ്യം 


210 


16th JUNE 2020) 


FOREST DEPARTMENT 


369 


പ ക്ഷാം 


നൽകി ഒരു പുനർ ദർഘാസ് നടത്തുന്നതാണ്. പുനർ ദർഘാസിൽ ലഭിക്കുന്ന തുക പോസ്റ്റ് ഓഫറുകാരൻ 
വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് ടിയാന്റെ 
പേരിൽ പുനർ ദർഘാസ് സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ് 
തുകഅട യ് ക്കു ന്ന തിൽ നിന്നും പിൻമാറുന്ന 

ടിയാൻ 

അടച്ച സെക രിറ്റ് തു ക 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണ്. പുനർ ദർഘാസിൽ പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് ദർഘാസ് നടക്കുകയാണെങ്കിൽ ഉയർന്ന ദർഘാസ് തുകയ്ക്ക് ആ വ്യക്തിയുടെ 

പേരിൽ ദർഘാസ് ഉറപ്പിക്കുന്നതും പോസ്റ്റ് ഓഫറുകാരന്റെ സെക്യൂരിറ്റി തുക തിരികെ നൽകുന്നതുമാണ്. 
9. കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ ചാലിയം തടി ഡിപ്പോ 
ആഫീസിലോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


10 . 


ദർഘാസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കു ന്ന വർ ? 4,710 ( നാലായിരത്തി എഴു ന്നൂറ്റി പത്ത് രൂപ) നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതാണ്. 


11. കൂടുതൽ തുകയ്ക്ക് ദർഘാസ് കൊള്ളുന്ന ആൾ മൊത്തം ദർഘാസ് തുകയുടെ 35 % ലേലം കഴിഞ്ഞാലുടൻ അന്നേ ദിവസം 
തന്നെ ഒടുക്കേണ്ടതാണ്. ടി 35 % തുക ? 1,00,000 - ൽ കൂടുതലാണെങ്കിൽ X 1,00,000 ദർഘാസ് ദിവസം ഒടുക്കേണ്ടതും 
ബാക്കി തുക 7 പ്രവൃത്തി ദിവസത്തിനകം ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന മേലൊപ്പ് വച്ച് ചെലാൻ മുഖാന്തിരം 
ട്രഷറിയിൽ ഒടുക്കി രസീത് ഹാജരാക്കേണ്ടതുമാണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള 
നിര ത ദ്രവ്യം സർക്കാരിലേക്ക് കണ്ടു കെട്ടു ന്നതും മര ങ്ങ ൾ ടിയാന്റെ നഷ് ടോ ത്ത ര വാ ദി ത്വത്തിൽ പുനർ ലേലം 
ചെയ്യുന്നതുമായിരിക്കും. 


12. പുനർ ദർഘാസ് തുക ആദ്യ ദർഘാസ് തുകയേക്കാൾ കുറവായാൽ ടി നഷ്ടവും മറ്റു ചെലവുകളും ഉൾപ്പെടെ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർ നിശ്ചയിക്കുന്ന തുക നഷ്ടം വരുത്തിയ ലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി ഉൾപ്പടെയുള്ള 
നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. 


13. ദർഘാസ് കൊള്ളുന്നയാൾക്ക് പ്രസ്തുത സ്ഥലത്ത് എന്യൂമറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മരങ്ങൾക്ക് മാത്രം 

അവകാശമുള്ളതും മറ്റ് മരങ്ങൾക്ക് അവകാശമില്ലാത്തതുമാണ്. 


14. വിജയിയായ ദർഘാസുകാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി, വനവികസന നികുതി, വരുമാന നികുതി, 

എന്നിവയും ഒടുക്കേണ്ടതാണ്. 


15 . 


ദർഘാസത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ദർഘാസ് കൊള്ളുന്ന ആൾ 

കൊള്ളുന്ന ആൾ ? 200- ന്റെ മുദ്രപ്രതത്തിൽ ഒരു ഉടമ്പടി കൂടി 
ദർഘാസ് കഴിഞ്ഞാലുടൻ ഒപ്പ്വക്കേണ്ടതാണ്. ദർഘാസ് തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വയ്ക്കേണ്ടതാണ്. 
16. ദർഘാസ് സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയുടെ 5 % 

ഫോറസ്റ്റ് ഡെവലപ്പ്മെന്റ് ടാക്സം, നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി, ഇൻകം ടാക്സ് എന്നിവയും 
ഒടുക്കേണ്ടതാണ്. 

15 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
7 ദിവസത്തെ സമയവും, 24 % പലിശയോടുകൂടി വീണ്ടും 7 ദിവസത്തെ സമയവും യുക്തം പോലെ കോഴിക്കോട് ടിമ്പർ 
സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ അനുവദിക്കുന്നതാണ്. ഈ കാലാവധിക്കുള്ളിലും തുക ഒടുക്കാതെ വന്നാൽ 
അപ്പീൽ അ ധി കാ രി യായ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( നോർത്തേൺ സർക്കിൾ ) കണ്ണൂരിന് വിടു ന്നതും 
അദ്ദേഹത്തിന്റെ യുക്തം പോലെ 24 % പലിശയോടുകൂടി വീണ്ടും 15 ദിവസം അനുവദിക്കുന്നതായിരിക്കും. എന്നാൽ 
മുകളിൽ പറഞ്ഞ കാലാവധികളെല്ലാം കരാർ കാലാവധിക്കുള്ളിലായിരിക്കും. 


പറഞ 


സാധാരണ 


17. ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 30 ദിവസമാണ്. ടി 30 ദിവസത്തിനുള്ളിൽ ദർഘാസ് 
ലഭിച്ച യാൾ ദർ ഘാ സിൽ 

മ ര ങ്ങൾ മുറിച്ചു നീക്കം ചെയ്യേണ്ട താ ണ് . 

ഗതി യിൽ 
കാലാ വധി നീട്ടി കൊ ടു ക്കു ന്ന ത ല്ല . എന്നാൽ പത്യേക സാഹ ച ര്യ ത്തിലും മതി യായ കാ ര ണ ങ്ങ ളു ടെ 
അടിസ്ഥാനത്തിലും കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂർ ചീഫ് 

ഫോറസ്റ്റ് 
കൺസർവേറ്റർ എന്നിവർ യഥാക്രമം 16 ദിവസം, 20 ദിവസം വീതം മുറിക്കാനുള്ള മരങ്ങൾക്ക് ? 250 പ്രകാരം പിഴ 
ഈടാക്കിക്കൊണ്ട് കാലാവധി നീട്ടി കൊടുക്കുന്നതാണ്. 

( എ ) എന്യൂമറേറ്റ് ചെയ്തതുംമുറിയ്ക്കാനുള്ളതുമായ മരങ്ങൾക്ക് മരം ഒന്നിന് ? 250 . 


( ബി) നീക്കം ചെയ്യാത്ത രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ തടികൾക്ക് ഓരോ ക്യൂ . മീറ്ററും അതിന്റെ ഭാഗത്തിനും 

3 100 വീതം. 


( സി) ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതികളിലും മരങ്ങൾ മുറിച്ചു മാറ്റി നീക്കം ചെയ്യാതിരുന്നാൽ ദർഘാസ് റദ്ദ് 

ചെയ്ത് ദർഘാസുകാരന്റെ ചെലവിൽ പുനർ ദർഘാസ് നടത്തുന്നതാണ്. 


Gaz , No. 24/12020/DTP ( Forest ). 


211 


16th JUNE 2020] 


FOREST DEPARTMENT 


370 


18 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഡിപ്പോ ഓഫീസറുടെ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി മാത്രമേ കരാറുകാരനോ 
അയാളുടെ ആളുകളോ ടി സ്ഥലത്ത് പ്രവേശിക്കുവാൻ പാടുള്ളൂ. 


19. ദർഘാസുകാരൻ കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും പ്രസ്തുത സ്ഥലത്ത് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുവരെ 
ഉണ്ടാ യി രി ക്ക ണം . കൂപ്പിന്റെ ബൗണ്ട്റി കൾ രണ്ട് മീറ്റർ വീതി യിൽ തെളിയി ക്കു കയും ജണ്ട കൾ യഥാ വിധി 
സംരക്ഷിക്കേണ്ടതുമാണ്. 


20. യാതൊരു കാരണവശാലും സ്ഥാവരജംഗമ വസ്തുക്കൾക്കോ റിസർവ്വിലെ മറ്റ് മരങ്ങൾക്കും തടികൾക്കും സമീപപ്രദേശത്തുള്ള 

വീടുകൾക്കോ കെ . എസ്. ഇ . ബി. ലൈനുകൾക്കോ കേടുപാടുകളോ നാശനഷ്ടങ്ങളോ വരുത്തുവാൻ പാടില്ല . അങ്ങനെ 
ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന് ദർഘാസുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 
21. മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൽ 0.4 കി . മീറ്റർ (2 ഫർലോങ്) ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാ വിധ അനധികൃത 

കുറ്റകൃത്യങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയാകുന്നതാണ്. അനധികൃത കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഫോറസ്റ്റ് 

ഉദ്യോഗസ്ഥരെ ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്നതാണ്. 
22. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം കരാറുകാരൻ സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, അഗ്രികൾച്ചറൽ 

ഇൻകം ടാക്സ് ഇവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ ടി 

ഇനത്തിൽ ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ്. 
23. പ്രസ്തുത ജോലി നിർവ്വഹണത്തിനിടയിൽ സർക്കാർ മുതലുകൾക്കോ സ്വകാര്യ വ്യക്തികളുടെ മുതലുകൾക്കോ ഉണ്ടാകുന്ന 

നാശനഷ്ടത്തിനും കരാറുകാരന്റെ ജോലിക്കാർ , പൊതു ജനങ്ങൾ എന്നിവർക്കും സംഭവിക്കാവുന്ന അപകടം, മരണം 
എന്നിവയ്ക്കും ദർഘാസുകാരൻ മാത്രം ഉത്തരവാദിയായിരിക്കുന്നതാണ്. 
സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതുനിബന്ധനകളും ഈ ദർഘാസ് ലേലത്തിനും ബാധകമായിരിക്കും. 

നിശ്ചിത ദിവസം ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ 24-6-2020 തീയതിയിലും ടി ദിവസവും നടക്കാതെ വന്നാൽ 
25-6-2020 തീയതിയിലും പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും. 


24. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ടിമ്പർ സെയിൽസ് ഡിവിഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


212 


